Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. 021. mmo 
KL /TV (N )/ 12 /2009 - 2011 


VSTENT OF K 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


23rd February 2010 
2010 ORAMIOJO1 23 
4th Phalguna 1931 
1931 070B ,Mo 4 


THIRUVANANTHAPURAM , 
TUESDAY 0100MM001200, 

ചൊവ്വ 


beljo 55 


നമ്പർ 


PRE - QUALIFICATION TENDER EXTENSION NO 

TICE 


No. D4 (K )-4824 /2007 /ISC . 


9th February 2010 . 


The work consists of the following Principal items 
of work 
(1) Earth Work 

93837 m3 
(2) Coconut Post 

9203 m 
( 3 ) Rubble Work 

13886 m3 
(4 ) RCC 1: 1.5:3 

6011 m3 
(5 ) Pile driving 

22588 m 
(6 ) Geo textile & turfing — 63755 m² 
(7) Reinforcement - 831551 kg . 


TILL 


The Superintending Engineer, Irrigation South Circle, 
Thiruvananthapuram , for and on behalf of the Governor of 
Kerala invites bids for Pre -qualification and competitive 
tenders for award of work in separate sealed covers for 
the work from Registered “ A ” Class Contractors /Firms of 
Irrigation Department/PWD who are financially stable . 


The following are the essential plants and 
equipments required for the execution of work 

( 1) Tipper/ Truck - 10 Nos. 
(2 ) 30/40 HP Pump set – 5 , 
(3 ) Generator set – 2 , 
(4 ) Leveling instrument - 1 No. 
(5 ) Concrete Mixer - 5 Nos. 
(6 ) Vibrator ( 20 mm ) - 10 , 
(7) 1st Class Country boat - 10 , 
(8 ) Pile driving plant – 4 , 


1. Tender No. — PQ4 /SE/ISC / TVPM /2009 -2010 

Name of work — Kuttanad Package Regulation of 
flood water in Kayal Area near C & D and Rani & 
Chithira Blocks — Cutting and opening of Kochar 
in between C and D Blocks , Protecting the outer 
bund of C & D Blocks and providing additional 
facilities. 
Estimate P . A . C . 

Rs. 2018 lakh 
E .M .D . 

Rs. 50 ,000 
Time of completion 

18 Months 


II| 


IL| 


2 Nos. 


CONDITIONS 


(9 ) Diving set 
( 10 ) 5 Ton crane - 2 » 
( 11) Ferry ( 100 T ) – 4 
( 12) Roller 

— 5 , 
Intending contractors/ firms should have previous 
experience of completing at least one work having 
magnitude of Estimate PAC of Rs. 1,009 lakhs or above 
within five years. 


TIL 


1 . Registered “ A ” Class Contractors/Firms in Irrigation / 

KPWD who have experience in carrying out large 
works and who consider themselves capable of 
carrying out these type of works may obtain PQ 
documents and tender documents from the office of 
the undersigned on any working day between 11 a .m . 
and 4 p .m . from 22 - 2 - 2010 to 25 - 2 - 2010 on payment 
of Rs. 25 , 000 + VAT in cash directly. Those who 
require further copies of the documents may deposit 
Rs. 12 ,500 + VAT for each additional copy . 


2 . Tender No. — PQ5 / SE /ISC / TVPM /2009 - 2010 


Name of work — Kuttanad Package -Regulation of 
flood water in Kayal Area near C & D and Rani & 
Chithira Blocks — Cutting and opening of Kayal in 
between Rani and Chithira Blocks , Protecting the 
outer bund of Rani and Chithira Blocks and 
providing additional facilities . 
Estimate P. A . C – Rs. 2,405 lakhs 
E . M . D . 

Rs. 50 ,000 
Time of completion - 18 Months 


2. Prospective contractors/ firms should have completed at 

least one work with Estimate PAC as specified in the 
tender notice. A certificate to this effect from the 
agreement executing authority shall be enclosed along 
with the application for PQ documents and tender 
documents, failing which PQ documents will not be 
issued to him /them (Applicant), ( Applications without 
this certificate will not be considered ). The 
contractors/firms should attach an affidavit along with 
the PQ documents stating that whether or not any 
works carried out by him /they were terminated due to 
his/ their fault so far. Documents showing the 
ownership of the essential plants, machineries required 
for the work is to be submitted along with the PQ 
documents. 


The work consists of the following Principal items 
of work 
( 1) Earth Work 

106805 m3 
(2 ) Rubble Work 

6349 m 
(3 ) RCC 1:1.5 :3 

8987 m3 
(4 ) Pile driving 

32936 m 
(5 ) Geo textile & turfing 45382 m² 
(6 ) Reinforcement - 1199812 kg. 


The following are the essential plants and 
equipments required for the execution of work 
( 1) Tipper/ Truck 

10 Nos. 
(2) 30/40 HP Pump set – 5 » 
(3) Generator set – 2 „ 
(4 ) Leveling instrument 1 No. 
(5 ) Concrete Mixer 5 Nos. 
(6 ) Vibrator (20mm ) - 10 
(7 ) 1st Class Country boat - 10 , 
(8 ) Pile driving plant 
(9 ) Diving set 
(10 ) 5 Ton crane - 2 
(11 ) Ferry ( 100 T ) 
( 12 ) Roller 

Intending contractors/ firms should have previous 
experience of completing at least one work having 
magnitude of Estimate PAC of Rs. 1 ,202 .50 lakhs or 
above within five years.. 


3 . The PQ documents and tender documents will not be 

issued after 4 p . m . on 25 - 2 - 2010 under any 
circumstances. The duly filled up pre - qualification 
documents (3 Nos.) along with EMD and preliminary 
agreement in one sealed cover and tender for work in 
another sealed cover, writing clearly over the cover 
specifying whether it contains PQ document or tender 
document with name of bidder and name of work and 
then enclosing these two covers in a single cover duly 
superscribing the name of work and the name of 
contractor and shall be send by registered post so as 
to reach the office of the undersigned before 4 p .m . 
on 3 - 3 - 2010 . The PQ documents and tender 
documents received after the time notified above will 
not be considered under any circumstances. The 
tenders received after the stipulated date and time due 
to postal delays, tender through courier service or 
directly will not be accepted . The undersigned 
reserves the right to deny pre - qualification to any of 
the applicant and to reject the tender submitted by any 
of the applicant without assigning any reason thereto . 
If the last date of receipt of the tender happens to be a 
holiday, tenders will be received upto the stipulated 
time on the next working day. Preliminary agreement 
on stamp paper worth of Rs. 50 duly filled up and 
signed ( to be enclosed with PQ documents ) and 
sufficient Earnest Money Deposit duly pledged in 
favour of Superintending Engineer, Irrigation South 
Circle, Thiruvananthapuram should be 


||| 


|| 


||| 


| 


enclosed in a separate sealed cover superscribing 

“ Earnest Money ” and attach separately to the cover 
containing pre - qualification documents for the works . 
Tenders received without the above mentioned 

documents shall summarily be rejected . 
4 . The pre - qualification documents alone will be opened 

at 4 . 30 p .m . on 3 - 3 - 2010 . After evaluation of P. Q . 
documents in the office of the undersigned , the same 
will be submitted to the Chief Engineer , Irrigation and 
Administration for approval and final selection by the 
pre - qualification committee of Chief Engineers . Only 
those tenders , submitted by the contractors/ firms who 
are pre - qualified by the Chief Engineers Committee 
shall be opened and scrutinized later on . Tenders of 
contractors / firms who have not been pre - qualified will 
be summarily rejected without opening the tenders 

and will be returned to the tenderers on proper receipt. 
5 . The date and time of opening of tenders of work of 

contractors / firms who are pre - qualified will be 
intimated to the concerned in advance. Besides 
security deposit , 10 % Bank Guarantee should be 
submitted by the selected bidder at the time of 
executing agreement. All the conditions prevailing in 
Irrigation Department regarding pre - qualification bids 
and tenders for works will be applicable to this tender 
also . 


|| 


6 


| 


,7 


പദ്ധതിയുടെ നിർമ്മാണത്തിന് അവശ്യം വേണ്ടുന്ന 

യന്താപകരണങ്ങൾ 
(1) ലോറി/ ടിപ്പർ 

10 എണ്ണം 
( 2) 5 എച്ച്. പി. മോട്ടോറും പമ്പും 
(3) ജനറേറ്റർ സെറ്റ് 
(4 ) ലെവലിംഗ് ഇൻസ്ട്രമെന്റ് 
( 5) കോൺക്രീറ്റ് മിക്സർ 
( 6) വൈബ്രേറ്റർ ( 20 എം . എം .) 
(7) ഒന്നാംതരം വള്ളം 
( 8) പൈൽ ഡവിംഗ് പ്ലാന്റ് 
(9) ഡവിംഗ് സെറ്റ് 
( 10 ) 5 ടൺ ക്രയിൻ 
(11) കടത്തുവഞ്ചി (100 ടൺ) 
( 12 ) റോളർ 

- താല്പര്യമുള്ള കരാറുകാർ സ്ഥാപ ന ങ്ങൾ കഴിഞ്ഞ 
5 വർഷത്തിനുള്ളിൽ 1009 ലക്ഷം രൂപയിൽ കുറയാത്ത അട 
ങ്ക 

- ൽ 
തുകയ്ക്കുള്ളഒരു പ്രവർത്തിയെങ്കിലും ചെയ്ത്തീർത്തിരിക്ക 
ണം . 
2. ദർഘാസ് നമ്പർ - പി. ക്യൂ . 5/എസ്. ഇ ./ ഐ .എസ്. സി . 

തിരുവനന്തപുരം/ 2009 - 10 . 
പ്രവൃത്തിയുടെ പേര്- കുട്ട നാട് പാക്കേജ്- സി , ഡി , 
റാണി, ചിത്തിര ബ്ലോക്കുകൾക്ക് സമീപമുള്ള കായലോ 
ര ങ്ങ ളിലെ 

വെള്ള പ്പൊ ക്ക നി യ തണം 
- റാണി, ചിത്തിര ബ്ലോക്കുകൾ ക്കിടയിലുള്ള കായലിലെ 

തടസം നീക്കൽ, റാണി, ചിത്തിര ബ്ലോക്കുകളുടെ 
- പുറംബണ്ട് സംരക്ഷണവും കൂടുതൽ സൗകര്യങ്ങൾ 

ഒരുക്കലും. 
ഉദ്ദേശ അടങ്കൽ തുക - രൂപ 2,405 ലക്ഷം. 
നിരതദ്രവ്യം-- രൂപ 50, 000. 
പണി തീർക്കേണ്ട കാലാവധി 18 മാസം. 
പ്രസ്തുത പണിയിൽ താഴെ പറയുന്ന മുഖ്യ ഇനങ്ങൾ 

- അടങ്ങിയിരിക്കുന്നു. 
(1) മൺവേല 

- 106805 ക്യൂ . മീ . 
( 2) കരിങ്കൽകെട്ട് 

6349 ക്യൂ . മീ . 
( 3) കോൺക്രീറ്റ് 1 : 1. 5 : 3 

8987 ക്യൂ . മീ . 
( 4) പൈൽ ഡവിംഗ് 

- 32936 മീ . 
( 5) ജിയോ ടെക്സ്റ്റൈൽ, ടർഫിംഗ് - 45382 ച . മീ . 
(6) കമ്പിവേല 

- 1199812 കി. ഗ്രാം 
പദ്ധതിയുടെ നിർമ്മാണത്തിന് അവശ്യം വേണ്ടുന്ന 

യന്താപകരണങ്ങൾ 


കേരള ഗവർണ്ണർക്കുവേണ്ടി ദക്ഷിണമേഖലാ ജലസേചന 
വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, തിരുവനന്തപുരം ചുവടെ 
ചേർത്തിരിക്കുന്ന പ്രവർത്തികൾക്ക് ക്ക് പരിചയസമ്പന്നരും, 
കേരള പൊതുമരാമത്ത് വകുപ്പിലോ ജലവിഭവ വകുപ്പിലോ 
“ എ ക്ലാസ് രജിസ്ട്രേഷനുള്ളതുമായ കരാറുകാർ സ്ഥാപന 
ങ്ങൾ എന്നിവരിൽനിന്നും മുൻ യോഗ്യത നിർണ്ണയിക്കുന്ന 
തിനും പ്രവർത്തി നൽകുന്നതിലേക്കുമുള്ള ദർഘാസുകൾ 
പ്രത്യേകം പ്രത്യേകംമുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളു 


ന്നു . 


1. ദർഘാസ് നമ്പർ - പി. ക്യു . 4/എസ്. ഇ ./ ഐ .എസ്. സി . 

തിരുവനന്തപുരം/ 2009- 10. 
പ്രവൃത്തിയുടെ പേര്-- കുട്ടനാട് പാക്കേജ്- സി , ഡി , 
റാണി, ചിത്തിര ബ്ലോക്കുകൾക്ക് സമീപമുള്ള കായലോ 
ര ങ്ങ ളിലെ വെള്ള പ്പൊ ക്ക നി യ തണം- സി , ഡി 
ബ്ല . ക്ക് 

ക ൾ 
ക്കിടയിലുള്ള കൊച്ചാറിന്റെ തടസം നീക്കൽ, സി , ഡി 
ബ്ലോക്കു കളുടെ പുറംബണ്ട് സംര ക്ഷ ണ വും 
കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കലും. 
ഉദ്ദേശ അടങ്കൽ തുക - രൂപ 2,018 ലക്ഷം. 
നിരതദ്രവ്യം - രൂപ 50, 000. 
പണി തീർക്കേണ്ട കാലാവധി - 18 മാസം. 
പ്രസ്തത പണിയിൽ താഴെ പറയുന്ന മുഖ്യ ഇനങ്ങൾ 

- അടങ്ങിയിരിക്കുന്നു 


10 എണ്ണം 


( 1) മൺവേല 

- 93837 ക്യൂ . മീ . 
(2 ) തെങ്ങിൻതടി 

9203 മീ . 
( 3) കരിങ്കൽകെട്ട് 

13886 ക്യൂ . മീ . 
(4 ) കോൺക്രീറ്റ് 1 : 1. 5 : 3 

6011 ക്യൂ . മീ . 
(5) പൈൽ ഡ്രൈവിംഗ് 

22588 മീ . 
(6) ജിയോ ടെക്സ്റ്റൈൽ, ടർഫിംഗ് - 63755 ച . മീ . 
(7 ) കമ്പിവേല 

- 831551 കി . ഗ്രാം 


(1) ലോറി/ടിപ്പർ 
(2) 5 എച്ച്. പി. മോട്ടോറും പമ്പും 
(3) ജനറേറ്റർ സെറ്റ് 

ലെവലിംഗ് ഇൻസ്ട്രമെന്റ് 
കോൺക്രീറ്റ് മിക്സർ 
വൈബ്രേറ്റർ (20 എം . എം .) 

ഒന്നാംതരം വള്ളം 
( 8) പെൽ ഡ്രൈവിംഗ് പ്ലാന്റ് 

ഡവിംഗ് സെറ്റ് 
5 ടൺ ക്രയിൻ 
11) കടത്തുവഞ്ചി ( 100 ടൺ) 
( 12 ) റോളർ 


||||||||||||| 


താല്പര്യമുള്ള കരാറുകാർ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 5 - പ്രത്യേക കാരണം കാണിക്കാതെ തന്നെ അപേക്ഷകന് 
വർഷത്തിനുള്ളിൽ 1202 .50 ലക്ഷം രൂപയിൽകുറയാത്ത അട 

മു ൻ യോഗ്യത നിരസിക്കുന്നതിനും അപേക്ഷകന്റെ 
ൽ 

പ്രവർത്തിക്കുള്ള ദർഘാസുകൾ നിരസിക്കുന്നതിനുമുള്ള 
തുകയ്ക്കുള്ളഒരു പ്രവർത്തിയെങ്കിലും ചെയ്ത്തീർത്തിരിക്ക 

അധികാരം താഴെ ഒപ്പു വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ 
ണം . 

നിക്ഷിപ്തമാണ്. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം 
നിബന്ധനകൾ 

ഏതെങ്കിലും കാരണവശാൽ സർക്കാർ പൊതു അവധി 

പ്രഖ്യാപിക്കുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം 
കേരള പൊതുമരാമത്തു വകുപ്പിലോ ജല വിഭ വ നിശ്ചിത സമയം വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
വകുപ്പിലോ “ എ ക്ലാസ്സ് രജിസ്ട്രേഷനുള്ളവരും ബൃഹത്തായ മുൻ യോഗ്യതാ നിർണ്ണയ പ്രമാണത്തിനോടൊപ്പം 50 രൂപയിൽ 
പദ്ധതികളും മറ്റും ചെയ്ത മു ൻ പരിചയമുള്ളവരും കുറയാത്ത തുകയ്ക്കുളള മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 
ഈ പവ്യത്തി ചെയ്യാൻ ശേഷിയുണ്ടെന്ന് സ്വയം യഥാവിധം പൂരിപ്പിച്ച് ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതും സൂപ്രണ്ടിംഗ് 
ബോദ്ധ്യമുള്ളവരുമായ കരാറുകാർ സ്ഥാപനങ്ങൾ താഴെ എഞ്ചിനീയർ, ഇറിഗേഷൻ സൗത്ത് സർക്കിൾ, തിരുവനന്തപുരം 
ഒപ്പു വച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ ഓഫീസിൽനിന്നും എന്ന പേരിൽ ആവശ്യമായ നിരതദ്രവ്യം നിയമപ്രകാരം 
മുൻ യോഗ്യതാ നിർണ്ണയത്തിനുള്ള രേഖകളും ദർഘാസ് കെട്ടി വച്ചതിന്റെ രസീത് അടക്കം ചെയ്യേണ്ടതുമാണ്. 
പ്രമാണങ്ങളും 22 - 2 - 2010 - നും 25 - 2 - 2010 - നും ഇടയ്ക്കുള്ള മേൽ പ്രകാരം ചെയ്യാത്തതായ ദർഘാസുകൾ 
പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 11 മണിക്കും വൈകിട്ട് 4 നിരസിക്കുന്നതാണ്. മുൻ യോഗ്യത നിർണ്ണയിക്കുന്നതിനുള്ള 
മണിക്കു മിടയ്ക്ക് 25 ,000 രൂപയും വാറ്റും അടച്ച് ദർഘാസുകൾ മാത്രം 3 - 3 - 2010 വൈകുന്നേരം 4 .30 - ന് 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ കോപ്പി തുറക്കുന്ന തും താഴെ ഒപ്പു വച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ 
ആവശ്യമുള്ളവർ കോപ്പി ഒന്നിന് 12,500 രൂപയും വാറ്റും അടച്ച് ഓഫീസിലെ മൂല്യനിർണ്ണയത്തിനുശേഷം ജലസേചനവും 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 

ഭരണ വിഭാഗവും ചീഫ് എഞ്ചിനീയർക്ക് ചീഫ് 

എഞ്ചിനീയർമാരുടെ മുൻ യോഗ്യത നിർണ്ണയ കമ്മിറ്റിയുടെ 
- തൽപ്പരരായ കരാറുകാർ / സ്ഥാപനങ്ങൾ മുക ളിൽ 

അംഗീകാരത്തിനായി പിന്നീട് അയയ്ക്കുന്നതുമാണ്. ചീഫ് 
പറ ഞ്ഞിട്ടുള്ള അടങ്കൽ തുക യ്ക്കുള്ള ഒറ്റ പ വ്യത്തി 

എഞ്ചിനീയർമാരുടെ കമ്മിറ്റി മുൻ യോഗ്യത നിർണ്ണയിച്ച് 
പൂർത്തിയാക്കിയിട്ടുള്ളവരായിരിക്കണം. പ്രസ്തുത പ്രവൃത്തി 

അംഗീകരിക്കുന്ന കരാറുകാരുടെയും സ്ഥാപനങ്ങളുടെയും 
പൂർത്തീകരിച്ചതായി ആ പ്രവൃത്തിയുടെ എഗ്രിമെന്റ് വെച്ച് 

പ്രവർത്തിക്കുള്ള ദർഘാസുകൾ മാത്രമേ പിന്നീട് തുറന്നു 
ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തുന്ന രേഖ അപേക്ഷയോടൊപ്പം 

പരിശോധിക്കുകയുള്ളു. ചീഫ് എഞ്ചിനീയർമാരുടെ 
സമർപ്പിച്ചാൽ മാത്രമേ മുൻ യോഗ്യതയ്ക്കുള്ളതും ദർഘാസി 

കമ്മിറ്റിയുടെ യോഗ്യതാ നിർണ്ണയത്തിൽ ഉൾപ്പെടാത്ത 
നുള്ളതുമായ പ്രമാണങ്ങൾ നൽകുകയുള്ളു. അല്ലാതുള്ള 

കരാറുകാരുടെ/ സ്ഥാപനങ്ങളുടെ പ്രവർത്തിക്കുള്ള 
അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. മുൻ യോഗ്യതാ നിർണ്ണയ 

ദർഘാസുകൾ തുറക്കാതെ തന്നെ നിരസിക്കുന്നതും ആ 
ത്തിനുള്ള രേഖകൾ സമർപ്പിക്കുന്നതിനോടൊപ്പം താൻ 

അപേക്ഷകർക്ക് അതിനുള്ള രസീത് നൽകി അവ തിരികെ 
ഏറ്റെടുത്തിട്ടുള്ള പ്രവൃത്തികൾ ഒന്നുംതന്നെ തന്റെ കുറ്റംമൂലം 

വാങ്ങാവുന്നതുമാണ്. യോഗ്യത നിർണ്ണയിച്ച കാരാറുകാരുടെ 
റദ്ദാക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രസ്താവിച്ചിട്ടുള്ള സത്യവാങ്മൂലം 

സ്ഥാപനങ്ങളുടെ പ്രവർത്തിക്കുള്ള ദർഘാസുകൾ തുറക്കുന്ന 
കരാറുകാർ/ സ്ഥാപനങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. പ്രവൃത്തി 

സമയവും തീയതിയും ബന്ധപ്പെട്ടവരെ മുൻകൂട്ടി അറിയിക്കു 
ക്കാവശ്യമായ എല്ലാ യന്ത്രസാമഗ്രികളുടേയും ഉപകരണ 

ന്നതായിരിക്കും. ജലവിഭവ വകുപ്പിലെ മുൻ യോഗ്യതാ 
ങ്ങ ളു ടേയും ഉടമസ്ഥത തെളിയിക്കുന്ന വിവരങ്ങൾ 

നിർണ്ണയത്തിനെ സംബന്ധിച്ചും ദർഘാസിനെ സംബന്ധിച്ചും 
മുൻ യോഗ്യത നിർണ്ണയത്തിനുള്ള രേഖകൾ സമർപ്പിക്കുന്ന 

നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
തിനോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 

ബാധകമായിരിക്കും. 
മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവൃത്തിക്കുമുള്ള 

- സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനുപുറമെ പത്തു ശതമാനം 
ദർഘാസ് പ്രമാണങ്ങൾ 25- 2- 2010 വൈകുന്നേരം 4 മണിക്കു 

ബാങ്ക് ഗ്യാരന്റി കൂടി എഗ്രിമെന്റ് വയ്ക്കുമ്പോൾ 
ശേഷം യാതൊരു കാരണവശാലും ലഭിക്കുന്നതല്ല. പൂരിപ്പിച്ച 

സമർപ്പിക്കേണ്ടതാണ്. 
മുൻ യോഗ്യതാ നിർണ്ണയ പ്രമാണങ്ങളും ( 3 കോപ്പി) 
( നിരതദ്രവ്യവും പ്രാഥമിക ഉടമ്പടിയും ചേർത്ത്) പ്രവർത്തി Office of the 
ക്കുള്ള ദർഘാസും പ്രത്യേകം പ്രത്യേകം മുദ്രവച്ച 

Superintending Engineer , 
ക വറുകളിൽ അടക്കം ചെയ്ത് പ്രവർത്തിയുടെ പേരും 

Irrigation South Circle, 

(Sd.) 
കരാറുകാരുടെ/ സ്ഥാപനത്തിന്റെ പേരും വിലാസവും 

Thiruvananthapuram . 

Superintending Engineer. 
മുൻ യോഗ്യതാ നിർണ്ണയ പ്രമാണമാണോ പ്രവർത്തിക്കുള്ള 
ദർഘാസാണോ എന്ന് വ്യക്തമായി മനസ്സിലാകത്തക്കവണ്ണം 
കവറിന്റെ മുകളിൽ രേഖപ്പെടുത്തി രണ്ടു കവറുംകൂടി ഒറ്റ 
ക വറിലാക്കി അതിനു മുകളിൽ പ്രവർത്തിയുടേയും 
കരാറുകാരന്റെയും പേര് ആലേഖനം ചെയ്ത് താഴെ 
ഒപ്പുവെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെഓഫീസിൽ 3 - 3 - 2010 
വൈകുന്നേരം 4 മണിക്കു മുൻപായി എത്തത്തക്ക വിധത്തിൽ 
രജിസ്റ്റർ ചെയ്ത് തപാലിൽ അയയ്ക്കേണ്ടതാണ്. മേൽ 
പ്രസ്താവിച്ച സമയത്തിനുശേഷം കിട്ടുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . തപാൽ 
തകരാറുമൂലമോ മറ്റേതെങ്കിലും കാരണംമൂലമോ ഉള്ള 
കാല താമസത്തിന് ഈ ഡിപ്പാർട്ടുമെന്റ് യാതൊരു 
ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല . കൊറിയർ സർവ്വീസിലും 
നേരിട്ടും സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 


